GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


5663 


MALAPPURAM DISTRICT 


(3) 


Nilambur Taluk 


പരസ്യം 


നമ്പർ ബി3-6002 } 2020. 


2020 ജൂലൈ 17 . 


നമ്പർ ബി3-3076 2020 . 

2020 ജൂലൈ 15 . 
നില മ്പൂർ താലൂക്കിൽ പുള്ളിപ്പാടം വില്ലേജിൽ 
ഉണ്ണികൃഷ്ണൻ, തോപ്പിൽ വീട്, പുള്ളിപ്പാടം, പുള്ളിപ്പാടം പി. ഒ ., 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
ജുബിൻ, ടി . യു . എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 9 -4 - 2015 - ന് 

മരിച്ചു പോയെന്നും പര തന്റെ 
അവകാശികളായി 3 പേർ മാത്രമാണുള്ളതെന്നും പരേതന്റെ 
മാതാപിതാക്കൾ പരേതന്റെ മരണത്തിന് തൊട്ടുമുൻപുതന്നെ 
മരണപ്പെട്ടിട്ടുണ്ടെന്നും അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


താലൂ ക്കിൽ 


നില മ്പൂർ 

വെള്ള പൂർ വില്ലേജിൽ 
അബ്ദുൾ ഷുക്കൂർ, പി . , തെച്ചിക്കോടൻ വീട്, പുറ്റമണ്ണ , 
കാളികാവ് പി . ഒ . എന്ന യാൾ മരിച്ചു പോയെന്നും വിവിധ 
ആവശ്യത്തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് 

പരേ തന്റെ മകൻ ജസീൽ ഷുക്കൂർ എന്ന യാൾ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 7-7-2020 - ന് മരിച്ചു 
പോ യെന്നും പരേ തന്റെ അവകാശികളായി നാല് പേർ 
മാത്ര മാ ണുള്ളതെന്നും പരേ തന്റെ പിതാവ് പരേ തന്റെ 
മരണത്തിന് വളരെ മുമ്പുതന്നെ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും 
അറിയുന്നു . 


ബന്ധം 


1 


സുലേഖ് 


ഭാര്യ 


49 


2 


30 


3 


29 


; 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


48 


2 


24 


വൈറുന്നീസ 
ഹിബ ഷുക്കൂർ 
ജസീൽ ഷുക്കൂർ 
ഫാത്തിമ 


ഭാര്യ 
മകൾ 
മകൻ 
മാതാവ് 


സുബിൻ , ടി . യു . 

മകൻ 
ജുബിൻ , ടി . യു . 
മേൽപറഞ്ഞവരാണ് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമ 
പ്രകാരം പരേ തന്റെ അന ന്ത രാ വ കാ ശിക ളെ ന്നു ള്ള തിന് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ നിലമ്പൂർ തഹശീൽദാർ മുമ്പാകെ നേരിൽ 
രേഖാമൂലം ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ, 
തപാൽമാർഗ്ഗമായോ 

ലഭി ക്കു ന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
നിലമ്പൂർ. 

തഹശീൽദാർ , 


3 


21 


4 


80 


മുസ്ലീം പിന്തുടർച്ചാവകാശ നിയമപ്രകാരം മേൽപ്പറഞ്ഞ 
വരാണ് പരേതനായ അബ്ദുൾ ഷുക്കൂർ, പി . യുടെ അനന്തരാ 
വ കാ ശിക ളെന്നുള്ള തിന് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
(പ്രസിദ്ധപ്പെ ടുത്തി ദിവസത്തിനുള്ളിൽ നില മ്പൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിൽ രേഖാമൂലം ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ, തപാൽമാർഗ്ഗമായോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Ponnani Taluk 


30 


( 2 ) 


നമ്പർ ബി3-5798 / 2020 . 

2020 ജൂലൈ 15 . 
നില മ്പൂർ താലൂക്കിൽ കുറുമ്പ ല ങ്ങോട് വില്ലേജിൽ 
രാജഗോപാലൻ, കെ . സി . , കളത്തിൽ ചുള്ളിവീട്, പെരുമ്പത്തൂർ, 
എരുമമുണ്ട് പി . ഒ . , എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യത്തിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ മകൻ സജിൻ , കെ . സി . എന്ന യാൾ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 1-6-2020 - ന് മരിച്ചു 
പോ യെന്നും പരേതന്റെ അവകാശികളായി നാല് പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


NOTICE 
No. D1-28922020 . 

1st June 2020 . 
Notice is hereby given to all to whom it may 
concern that Ranjith , R. s / o Raghu , K. Gokulam , 
Kandanakam , Near Sub Station , Kalady Village , Ponnani 
Taluk , Malappuram District , Kerala State has filed an 
application to this office for issuing legal heirship 
certificate in respect of Raghu , K. S / o Govindankutty Nair , K. , 
Gokulam house , Kandanakam , P. 0. Kalady , Kalady 
Village , Ponnani Taluk , Malappuram District, Kerala State 
who expired on 16-3-2020 . On enquiry it has been 
revealed that the undermentioned 2 ( Two ) members are 
legal heirs of the deceased Raghu , K. 

SCHEDULE 
Sl . Name of 

Relationship Age 
No. legal heirs 

with the 

deceased 
1 Rekha, R. 

Daughter 
2 Ranjith, R. 

Son 
It is proposed to issue a legal heirship certificate as 
per the application of the petitioner and objections, if any 
against the issuance of the said legal heirship certificate 
should be filed in persons before the Tahsildar, Ponnani 
within 30 days from the date of publication of this notice 
in the Kerala Government Gazette . Objections sent by 
post or filed after the stipulated time will not be 
considered .. 


1 


78 


2 


2 


48 


25 


3 


29 


4 


26 


പത്മാവതി, കെ . സി . 

മാതാവ് 
സുമംഗല , സി . 

ഭാര്യ 
സജിൻ , കെ . സി . 

മകൻ 
ജിഷമോൾ, കെ . സി . 

മകൾ 
ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം മേൽപ്പറഞ്ഞ 
വരാണ് പരേ ത നായ രാജ ഗോ പാ ലൻ , കെ . സി . യുടെ 
അനന്തരാവകാശികളെന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി ദിവസത്തിനുള്ളിൽ നില മ്പൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിൽ രേഖാമൂലം ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ, തപാൽമാർഗ്ഗമായോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


3 0 


Taluk Office, 
Ponnani . 


( Sd . ) 
Tahsildar. 


139 


